Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


5th November 2013 
2013 നവംബർ 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Karthika 1935 
1935 കാർത്തികം 14 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 

ടി ക്ഷേത്രം ഏറ്റെടുക്കുന്ന സംഗതിയിന്മേൽ 

ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അവ 
അന്തിമ വിജ്ഞാപനം 

രേഖാമൂലം ബോധിപ്പിക്കുന്നതിന് വിജ്ഞാപന തീയതി മുതൽ 
നമ്പർ ആർ. ഒ . സി . 513 / 12/ ഗ്രാന്റ്. 2013 സെപ്റ്റംബർ 24. 30 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു . 
- ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പെരുവന്താനം 

- എന്നാൽ പ്രസ്തുത തീയതിക്കുള്ളിൽ ആരുംതന്നെ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ പഴയ സർവെ നമ്പർ 811- ൽ 

യാതൊരു വിധ പരാതിയോ ആക്ഷേപമോ ഉന്നയിച്ചിട്ടി 

ല്ലാത്തതാകുന്നു . 
പുതിയ സർവെ നമ്പർ 1015/ 02 - ൽപ്പെട്ട വസ്തുവിൽ സ്ഥിതി 
ചെയ്യുന്ന പാഞ്ചാലിമേട് ഭുവനേശ്വരി ക്ഷേത്രവും ക്ഷേത്രമിരിപ്പ് 

- അതിന്റെ അടിസ്ഥാനത്തിൽ ടി ക്ഷേത്രവും 
സ്ഥലവും ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തിരുവിതാംകൂർ 

ക്ഷേത്രത്തിന്റെ കൈവശമുള്ള അനുബന്ധസ്ഥാവര ജംഗമ 
കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ 37 , 38 വകുപ്പ് 

- വസ്തു വകകളും ക്ഷേത്രഭരണവും ഇതിനാൽ തിരുവിതാംകൂർ 

ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതായി ഏവരേയും അറിയിക്കുന്നു . 
പകാരമുള്ള നടപടി പൂർത്തീകരിച്ച് ടി ക്ഷേത്രവും 
ക്ഷേത്രഭരണവും ഏറ്റെടുക്കുന്നതിനായി 2012 ഒക്ടോബർ മാസം 
2 -ാം തീയതിയിലെ 17 -ാം നമ്പർ കേരള ഗസറ്റിൽ മേൽ 

- ( ഒപ്പ്) 
നമ്പരിൽ ഒരു പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു . തിരുവനന്തപുരം. 

കമ്മീഷണർ. 


